Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 - 2011 


OVEONM 


. കാ 


MENT OF 


OF KER 


ma A 


व जपत 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


13th October 2009 
2009 ഒക്ടോബർ 13 
21st Aswina 1931 
1931 ആശ്വിനം 21 


40 


വാല്യം 54 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലേലം/ക്വട്ടേഷൻ ദർഘാസ് പരസ്യം 


നമ്പർ ബി 1320 / 2009. 


2009 സെപ്റ്റംബർ 14 . 


- പെരിങ്ങമ്മല ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് ഫാമിലെ 
കുരുമുളക് കൊടികളിൽ നിന്നും 2009 - 10 വർഷത്തെ ആദായം 
എടുക്കുന്നതിന്, പരസ്യ ലേലത്തിനായി മത്സര സ്വഭാവമുള്ള 
ക്വട്ടേഷൻ/ ദർഘാസ് മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
കവറിന്റെ പുറത്ത് ലേലത്തിന്റെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. 
ലേല നടപടികൾ സർക്കാർ അംഗീകൃത ക്വട്ടേഷൻ/ ലേല 
നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും. ലേല നടപടികളിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കു ന്ന വർ ലേല സമ യ ത്തിന് 
അരമണിക്കൂർമുൻപായി നിശ്ചിത നിരതദ്രവ്യം ഓഫീസിൽ 
അടച്ച് പേര് രജിസ്റ്റർചെയ്യേണ്ടതാണ്. ലേല ദിവസംഏതെങ്കിലും 
കാരണവശാൽ അവധി ദിവസമായാൽ അടുത്ത പ്രവർത്തി 
ദിവസം ഇതേ സമയത്തും ഇതേ വ്യവസ്ഥകളിലും ലേല 
നടപടികൾ നടത്തുന്നതാണ്. 


കാലാവധി- - 2010 മാർച്ച് 31 വരെ. 

ലേല തീയതിയും സമയവും - 24 - 10 - 2009 ശനിയാഴ്ച 
പകൽ 11 മണി. 

ലേ സ്ഥലം ജില്ലാ കൃഷിത്തോട്ടം ആ ഫീസ്, 
പെരിങ്ങമ്മല . 
- ദർഘാസ് പ്രമാണം പെരിങ്ങമ്മല ജില്ലാ കൃഷിത്തോട്ട 
കാര്യാലയത്തിൽ നിന്നും ദർഘാസ് ദിവസം 10. 30 മണി 
വരെയും ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെ 
ട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത വില്പന 
നികുതിയടക്കം ഈ ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതു 
മാണ്. ദർഘാസ് പ്രമാണത്തിന്റെ അധിക പകർപ്പിന് വില്പന 
നികുതിയടക്കം പ്രത്യേക വില അടയ്ക്കേണ്ടതാണ്. ദർഘാസ് 
പ്രതികയുടെ വില യാതൊരു കാരണവശാലും മടക്കി കൊടുക്കു 
ന്നതല്ല. 

- ലേല നടപടികൾ കൃത്യ സമയത്ത്തന്നെ ആരംഭിക്കുന്നതും 
ക്വട്ടേഷനുകളോ ദർഘാസുകളോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആയത് 
പര സ്യ ലേ ല ത്തിനു ശേഷം അപ്പോൾ സന്നി ഹി ത രാ യി 
ട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ പൊട്ടിക്കുന്നതും, ഏതാണ് 
കൂടുതൽ തുക എന്നുള്ളത് പരിഗണിച്ച് തിരുവനന്തപുരം 
പ്രിൻസിപ്പൽകൃഷിഓഫീസറുടെ അംഗീകാരത്തിന് വിധേയമായി 
സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. ലേലത്തിൽ വിജയിയായ 
കരാറുകാരൻ മൊത്തം ലേല തുകയുടെമൂന്നിൽ ഒരു ഭാഗം 
( നിര തദവ്യം ഉൾപ്പെടെ) ലേലം കഴിഞ്ഞ ഉടൻ തന്നെ 


നിരതദ്രവ്യം - രൂപ 500. 


ദർഘാസിന്റെ വില - രൂപ 150 + വാറ്റ് 

ദർഘാസ്/ ക്വട്ടേ ഷൻ സ്വീക രിക്കുന്ന അ വ സാന 
തീയതിയും സമയവും - 24 - 10 - 2009 പകൽ 11 മണി. 


Gaz . No.40 /2009 /DTP (Agriculture ). 


132 


KERALA GAZETTE 


[ PART III 


- ( ഒപ്പ്) 


ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലക്കരാർ അടച്ച് മര ങ്ങൾ മുറിച്ചു മാറ്റി കൊണ്ടു പോ കേ ണ്ട താ ണ്. 
സ്ഥിരപ്പെടുത്തിയതായി ഈ ഓഫീസിൽ നിന്നും അറിയിപ്പു ടെണ്ടറുകൾ യാതൊരു കാരണവും കാണിക്കാതെ മാറ്റിവയ്ക്ക 
ലഭിച്ചുകഴിഞ്ഞാൽ ബാക്കി മൊത്തം തുകയും ( വില്പന ന്നതിനോ നിറുത്തിവയ്ക്കുന്നതിനോ, അസ്ഥിരപ്പെടുത്തുന്നതിനോ 
നികുതി ഉൾപ്പെടെ) അടച്ച് സ്വന്തം ചെലവിൽ സാധനങ്ങൾ ഉള്ള അധികാരം കൃഷി അസിസ്റ്റന്റ് എക് സി ക്യൂ ട്ടീവ് 
നീക്കം ചെയ്യേണ്ടതാണ്. ലേല സാധനങ്ങൾ തിരിയുന്നതിനുള്ള - എഞ്ചിനീയറിൽ നിക്ഷിപ്തമാണ്. സാധാരണ സർക്കാർ ടെണ്ടറു 
അവകാശം കരാറുകാരന് ഉണ്ടായിരിക്കുന്നതല്ല . 

കൾക്കുള്ള എല്ലാ നിയ മ ങ്ങളും നിബ ന്ധ ന കളും 
- മുകളിൽ പറഞ്ഞപകാരം കൃത്യസമയത്ത്തന്നെ തുക ഇതിനും ബാധകമാണ്. 
അടച്ച് സാധനം നീക്കം ചെയ്യാതെ വന്നാൽ ലേലം അസ്ഥിരപ്പെ - കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ കൃഷി 
ടുത്തുന്നതും സാധനം വീണ്ടും ലേലത്തിൽ വിധേയമാക്കുന്നതും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസുമായി 
തന്മൂലം സർക്കാരിന് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാൽ 

ബന്ധപ്പെടേണ്ടതാണ്. 
ആ യത് ആദ്യ ലേ ല ക്കാ ര നിൽനിന്നും റവന്യൂ റിക്ക വറി 
നിയമപ്രകാരം ഈടാക്കുന്നതുമാണ്. ലേലം/ ക്വട്ടേഷൻ ദർഘാസ് 
നിരാകരിക്കുന്നതിനും മാറ്റിവയ്ക്കുന്നതിനുമുള്ള പൂർണ്ണ 

കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
അവകാശം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. സാധനങ്ങൾ 

എഞ്ചിനീയറുടെ കാര്യാലയം, കൃഷി അസിസ്റ്റന്റ് 
ഫാമിന്റെ പ്രവർത്തി ദിവസങ്ങളിൽ പ്രവർത്തി സമയത്ത് 

ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
മാത്രമേ പുറത്തുകൊണ്ടുപോകുവാൻ അനുവദിക്കുകയുള്ളൂ. 
ലേല ക്കാ രന്റെ പ്രവർത്തി വേള യിൽ ഫാമിലെ മറ്റാ ദാ യ 
ങ്ങൾക്കോ ഉല്പന്നങ്ങൾക്കോ യാതൊരുവിധ കേടുപാടുകളും 

ദർഘാസ് പരസ്യം 
ഉണ്ടാക്കുവാൻ പാടില്ല . ആയതിന് നിർദ്ദിഷ്ട വിലയുള്ള 
മുദ്രപത്രത്തിൽ ഓഫീസിൽ നിന്നും നിർദ്ദേശിക്കുന്ന രീതിയിൽ 

നമ്പർ എ . ഇ .( 4 )785 / 2006. 

2009 സെപ്റ്റംബർ 19. 
കരാർ എഴുതി ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തി ഹാജരാക്കേണ്ടതാണ്. 
- സർക്കാർ സംബ ന്ധ മായ മറ്റെല്ലാ ലേല ക്വട്ടേ ഷൻ 

കേരള ഗവർണ്ണർക്കു വേണ്ടി എറണാകുളം അസിസ്റ്റന്റ് 
ദർഘാസ് വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ( കൃ ഷി ) താഴെ പറയുന്ന 
വിവരങ്ങൾക്ക് ഫാം ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. വാഹനം ഇപ്പോൾ ഗ്യാരേജ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഏത് 

നില യിലാണോ അതേ നില യിൽ ഈ ഓഫീസിൽ വച്ച് 
ജില്ലാ കൃഷിത്തോട്ടം, 

ലേലം/ദർഘാസ് നിബന്ധനകൾക്ക് വിധേയമായി വിൽപ്പന 
പെരിങ്ങമ്മല, 

( ഒപ്പ്) നടത്തുന്നതാണ്. 
കൊച്ചുവിള , പി . ഒ. 

സൂപ്രണ്ട്. 

വാഹനത്തിന്റെ നമ്പർ കെ .എൽ. 01. ഡി 5461. 


ലേലം/ ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം - രൂപ 1,000. 


ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 300 + 12.5 % വറ്റ് + 1 % സെസ്സ്. 


ലേലത്തീയതിയും സമയവും 15 - 10 -2009, 3. 30 മണി. 


- ദർഘാസുകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷ 
നൽകി ദർഘാസ് പത്രം വാങ്ങി പൂരിപ്പിച്ച് 
നിരതദവ്യം എറണാകുളം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, വൈറ്റില പേർക്ക് വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
ആയി അടക്കം മുദ്രണം ചെയ്ത കവർ നിശ്ചിത ദിവസം 
പകൽ 3 മണിക്ക് മുമ്പ് കിട്ടത്തക്ക വിധം സമർപ്പിക്കേ ണ്ട 
താ ണ് . യാതൊരു കാര ണ വ ശാലും വൈകി കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ എഇ (1)- 850/ 2009. 

2009 സെപ്റ്റംബർ 22. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ സീഡ് ടെസ്റ്റിംഗ് 
ലബോറട്ടറി പരിസരത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് 
ദർഘാസ്ക്ഷണിച്ചുകൊള്ളുന്നു . 2009 ഒക്ടോബർ മാസം 21 -ാം 
തീയതി പകൽ 2 മണിവരെ ടെണ്ടറുകൾ സ്വീകരിക്കുന്നതാണ്. 
ടെണ്ടറു കൾ അന്നേ ദി വസം ഹാജരുള്ള വ രുടെ 
സാന്നിദ്ധ്യത്തിൽ പകൽ 3.30- ന് പരസ്യലേലം കഴിഞ്ഞ്തുറക്കു 
ന്നതാണ്. താമസിച്ചു കിട്ടുന്ന ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 
അന്നേദിവസം 2 മണി മുതൽ ഇതിലേക്കായി പരസ്യ ലേലവും 
നടത്തുന്നതാണ്. ഏറ്റവും കൂടിയ തുക ടെണ്ടർ നൽകുകയോ, 
ലേലം വിളിക്കുകയോ ചെയ്തയാളിന്റെ പേരിൽ താൽക്കാലിക മായി 
ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്നതാണ്. മരം പരിശോധിക്കേണ്ടവർക്ക് 
അന്നേദിവസം വരെ പ്രവൃത്തി ദിവസങ്ങളിൽ പരിശോധിക്കാവു 
ന്നതാണ്. 

- നിരതദ്രവ്യമായി 2,000 രൂപ കൃഷിഅസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ആലപ്പുഴയുടെ പേരിൽ മാറാവുന്ന ഡി . ഡി. യായി 
ടെണ്ടറിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്ന 
ഓരോരുത്തരും അവരുടെ അഡ്രസ്സ് തെളിയിക്കുന്ന ഫോട്ടോ, 
ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡോ മറ്റ് അനുബന്ധ ഫോട്ടോ 
പതിച്ച സർക്കാർ രേഖകളോ സമർപ്പി ക്കേ ണ്ട താ ണ് . 
ടെണ്ടർ ഫോറം ഒക് ടോ ബർ 12 മുതൽ 20 -ാം തീയതി 
വരെഉച്ചയ്ക്ക് ക്ക് 1 മണി വരെ ഈ ഓഫീസിൽ നിന്നും 
150 രൂപയും വിൽപ്പന നികുതിയും അടച്ച് വാങ്ങാവുന്നതാണ്. 
ലേലം സ്ഥിരപ്പെടുത്തുന്ന ആൾ അന്നേ ദിവസം അപ്പോൾ 
തന്നെ വിളിച്ച തുകയുടെമൂന്നിൽ ഒന്നു ഭാഗം അടക്കേണ്ട 
താണ്. ലേലം സ്ഥിരപ്പെടുത്തുന്ന മുറയ്ക്ക് മുഴുവൻ തുകയും 


- ദർഘാ സു കൾ സമർപ്പി ക്കു ന്ന കവറിന്റെ പുറത്ത് 
കെ .എൽ. 01 ബി 5461-ാം നമ്പർ വാഹനം വാങ്ങിക്കുന്നതിനുളള 
ദർ ഘാസ് എന്ന് എഴു തേ ണ്ട താ ണ് . ദർ ഘാ സു കൾ 
കിട്ടികഴിഞ്ഞാൽ നിശ്ചിത ദിവസം പരസ്യലേലവും ഉണ്ടായിരി 
ക്കുന്നതാണ്. ലേലത്തിൽ പങ്കുകൊളളാൻ ആഗ്രഹിക്കുന്നവർ 
മേൽകാണിച്ച തുക നിരതദ്രവ്യം പണമായി അടയ്ക്കേണ്ടതാണ്. 


- പരസ്യലേലം കഴിഞ്ഞാൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ലേ ത്തിലോ ദർ ഘാ സിലോ ഏറ്റവും കൂടു തൽ 
തുക കാണിക്കുന്ന ആളിന്റെ പേരിൽ ലേലം സ്ഥിരപ്പെടുത്തുന്ന 
താണ്. ടിയാൻ സംഖ്യയുടെ മൂന്നിൽ ഒരുഭാഗം അപ്പോൾതന്നെ 
അടച്ച് രസീത് വാങ്ങേ ണ്ട തു മാ ണ് . ബാക്കി തുകയും 
നികുതികളും ലേലം/ ദർഘാസുകൾ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് 
ലഭിച്ച് ഒരാഴ്ചയ്ക്കകം അടച്ച് വാഹനം സ്വന്തം ചെലവിൽ 


13th OCT. 2009] 


AGRICULTURE DEPARTMENT 


133 


നീക്കം ചെയ്യേണ്ടതാണ്. ഈ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ 
നിരതദ്രവ്യവും അടച്ച തുകയും സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുകയും ഇതുമൂലം സർക്കാരിന് വരുന്ന നഷ്ടം ടിയാനിൽ 
നിന്നും ഈടാക്കുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുന്ന 
തുമാണ്. 


പ്രസ്തുത വ്യക്തിയുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
റീടെണ്ടർ നടത്തുന്നതുമായിരിക്കും. 


നിലവിലുളള ലേലസംബന്ധമായ എല്ലാ സർക്കാർ 
നിയമങ്ങളും ഈ ലേല ദർഘാസിനും ബാധകമായിരിക്കും. 
ലേലം യാതൊരു കാരണവും കൂടാതെ മൊത്തമായോ ഭാഗിക 
മായോ മാറ്റിവയ്ക്കുന്നതിനോ സ്ഥിരപ്പെടുത്തുന്നതിനോ ഉളള 
അ ധി കാരം കൃ ഷി അസിസ്റ്റന്റ് എക് സി ക ട്ടീവ് 
എഞ്ചിനീയറിൽ നിക്ഷിപ്ത മാ യി രിക്കും. ലേലം/ ദർഘാസ് 
ദിവസം അവധിയായാൽ അടുത്ത പ്രവർത്തി ദിവസം ലേലം 
നടത്തുന്നതാണ്. പരസ്യത്തിൽ ഉൾപ്പെടുത്തിയ വാഹനം 
പ്രവർത്തി ദിവസങ്ങളിൽ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് 
പരിശോധിക്കാവുന്നതാണ്. ദർഘാസ് പ്രതികകൾ അന്നേ 
ദിവസം ഒരു മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രതിക 
യുടെ വില യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല . 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും നേരിട്ട് അറിയാ 
വുന്നതാണ്. 


- ടെണ്ടർ അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം 
50 രൂപ മുദ പ്പ ത ത്തിൽ ഒരു കരാർ എഴുതി 
നൽകേണ്ടതും ടെണ്ടർ തുകയുടെ ശേഷിച്ച മുഴുവൻ 
തുകയും അടച്ച് കരാറുകാരന്റെ സ്വന്തം ചെലവിലും 
ഉത്തര വാദിത്വത്തിലും വിളവെടുപ്പ് നടത്തേണ്ടതും 
തേങ്ങയുടെ എണ്ണം ഫാം ഓഫീസിൽ കൃത്യമായി 
ബോദ്ധ്യപ്പെടുത്തിയ ശേഷം ഫാമിനു പുറത്തേക്ക് 
കൊണ്ടു പോകേണ്ടതുമാണ്. വിളവെടുപ്പ് നടത്തിയ 
നാളികേരം 2 ദിവസ ത്തി നു ള്ളിൽ ഫാമിൽ നിന്ന് 
മാറ്റേണ്ടതാണ്. 


( ഒപ്പ്) 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

എക്സിക്യൂട്ടീവ് 
വൈറ്റില , എറണാകുളം. 

- എഞ്ചിനീയർ (കൃഷി). 


6. തേങ്ങ വിളവെടുപ്പ് 31 - 10 - 2010 - നകം കഴി ഞ്ഞി രി 

ക്കേണ്ടതാണ്. ഇളംപ്രായത്തിലുള്ള തേങ്ങ ( കരിക്ക്) 
യാതൊരു കാരണവശാലും ഇടാൻ പാടുള്ളതല്ല. മറിച്ച് 
ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും എണ്ണം 
അവകാശത്തിന് പുറത്തുള്ളതായി കണക്കാക്കുകയും 
ആയതിന്റെ വില കരാറുകാരനിൽ നിന്നും വസൂലാക്കുന്ന 
തുമായിരിക്കും. 
7. തേങ്ങ വിളവെടുപ്പ് തമ്മിലുള്ള ഇടവേള കുറഞ്ഞത് 
45 ദിവസമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. 
നവം ബർ 30 - നകം എല്ലാ തേങ്ങ ക ളു ടെയും മണ്ട 
വൃത്തിയാക്കി തേങ്ങാക്കുലകൾ കെട്ടി ബലപ്പെടുത്തേണ്ട 
താണ്. 


ടെണ്ടർ നോട്ടീസ് 


9. വിള വെ ടുപ്പ് സമ യത്ത് മൂപ്പ ത്തിയ ഓല ക ൾ 
കൃത്യമായി വെട്ടിയിടേണ്ടതാണ്. 


നമ്പർ സി . എസ്. എഫ്. 105 /2009 -10. 


2009 ആഗസ്റ്റ് 31. 


ചോക്കാട് സീഡ് ഫാമിലെ ശാസ്ത്രീയമായി സംരക്ഷിച്ചു 
വരുന്ന 300 തെങ്ങുകളിൽ നിന്ന് 1- 11 - 2009 മുതൽ 31 - 10 - 2010 
വരെ കാലയളവിൽ മൂപ്പെത്തിയ തേങ്ങ വിളവെടുക്കുന്നതിന് 
ടെണ്ടർ വ്യവസ്ഥ പ്രകാരം നൽകുന്നതാണ്. താൽപ്പര്യമുള്ളവർ 
24 - 10 -2009 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ചോക്കാട് 
സീഡ് ഫാം ഓഫീസിൽ ടെണ്ടർ സമർപ്പിക്കേണ്ടതാണ്. 


10 . പ്രത്യേക കാരണം ഒന്നുംതന്നെ കാണിക്കാതെ ടെണ്ടർ 
അസ്ഥിരപ്പെടുത്താനുള്ള അധികാരം മലപ്പുറം ജില്ലാ 

പഞ്ചായത്തിനുണ്ടായിരിക്കും. 
11. നില വി ലു ള്ള തും സർക്കാർ കാലാകാ ല ങ്ങ ളിൽ 
പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ ടെണ്ടർ വ്യവസ്ഥകളും 

ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 
12 . ഫാമിൽ നിന്നുള്ള നിർദ്ദേ ശ ങ്ങൾക്ക് വിരുദ്ധമായി 

പ്രവർത്തിക്കുകയോ ഫാമിലെ വസ്തു വകകൾക്ക് 
ഏതെ ങ്കിലും ത ര ത്തി ലു ള്ള നാശ ന ഷ്ട ങ്ങ ൾ 
വരുത്തുകയോ ഫാമിന്റെ സുഗമമായ നടത്തിപ്പിന് 
എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുന്നവിധം പ്രവർത്തിക്കു 
കയോ ചെയ്താൽ ആയതിനുള്ള നഷ്ടപരിഹാരം 

കരാറുകാരനിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും. 
13 . പവർ ത്തി ദിവ സ ങ്ങ ളിൽ രാവിലെ 7 . 30 മുതൽ 
- വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്ത്മാത്രമേ 
വിളവെടുപ്പ് നട ത്താനും നാളികേരം പുറത്തേക്ക് 
കൊണ്ടു പോ കു വാനും അ നു വ ദി ക്കു ക യു ള്ളു . 


നിബന്ധനകൾ 


1. ടെണ്ടറുകൾ ചോക്കാട് സീഡ് ഫാം ഓഫീസിൽ വച്ച് 

26 - 10 - 2009 , 11 മണിക്ക് തുറക്കു ന്ന താ യി രിക്കും. 
ഏതെങ്കിലും കാര ണ വ ശാൽ ( പസ് ത ദിവസം 
അ വ ധിയായി പ്രഖ്യാ പിക്കുന്നപക്ഷം തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം ഇതേ സമയം ടെണ്ടർ നടപടികൾ 
നടത്തുന്നതായിരിക്കും. 
- ടെണ്ടർ ഫോറം 400 രൂപയ്ക്ക് ( നികുതികൾ പുറമെ) 
ഓഫീസിൽ നിന്നും 20 - 9- 2009 വരെ ലഭിക്കുന്നതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കിക്കൊടുക്കുന്നതല്ല . 
- നിരതദ്രവ്യമായി 2,000 രൂപ കെട്ടിവയ്ക്കേണ്ടതാണ്. 
- ടെണ്ടറിൽ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്യുന്നയാൾ നിരതദ വ്യ ത്തിനുപുറമെ മൊത്തം 
ലേല ത്തു ക യുടെ മൂന്നിൽ ഒരു ഭാഗം തുക കൂടി 
അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതും അല്ലാത്ത പക്ഷം 


മേൽപ്പറഞ്ഞ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കാൻ 
കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 
ഫാം ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


സ്റ്റേറ്റ് സീഡ് ഫാം , 
ചോക്കാട്. 


കൃഷിഓഫീസർ. 


